9 . 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Regn . No . KERBIL / 2012 / 45073 

dated 5 -9 - 2012 with RNI 
Reg. No. KL/ TV (N )/634/2018-20 


GOVER 


- 


T 


കര 


രള സർക് 


കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


( 


വാല്യം 1 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 ഒക്ടോബർ 30 
30th October 2018 

1194 തുലാം 13 
13th Thulam 1194 
1940 കാർത്തികം 8 
8th Karthika 1940 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Labour Department 


NOTICE 


No. P . 1031/ 2018. 

26th September 2018. 
Whereas the Deputy Manager, The New India 
Assurance Company Limited , Kollam has deposited with 
this Court a sum of 13,55 ,451 (Rupees Thirteen lakhs 
Fifty five thousand Four hundred and Fifty one only ) as 
compensation to be distributed to the dependents of the 
deceased Sri Ajith Kumar , who met with a fatal accident 
while employed under K . S . R . T. C . and whereas it is 
reported that 
1. Sri Aravindakshan Aravinda Bhavanam , Father 

Kuzhimathicadu P. O ., 

Kareepra, Kollam . 
2. Smt. Thilakamma Aravinda Bhavanam , Mother 

Kuzhimathicadu P . O ., 

Kareepra, Kollam. 
3. Smt. Rajani, R . S . Puthenvila Veedu , Wife 

Perayam , 
Umayanalloor P . O ., 
Kollam . 


are his only dependents as defined under Section 2 
- (1 ) ( d ) of the Employees Compensation Act. Any others 
who claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 
-- കെ . എസ്. ആർ. റ്റി . സി .-യുടെ കീഴിൽ ജോലി 
നോക്കി വരവെ അ പ ക ട മു ണ്ടാ യി മ ര ണ മ ട ഞ്ഞ 
ശ്രീ . അജിത്ത് കുമാറിന്റെ ആശ്രിതർക്ക് എംപ്ലോയീസ് 
കോമ്പൻസേഷൻ നൽകുന്നതിനായി - 13,55, 451 ( പതിമൂന്ന് 
ലക്ഷത്തിഅമ്പത്തയ്യായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 
1. ശ്രീ . അരവിന്ദാക്ഷൻ അരവിന്ദ ഭവനം, പിതാവ് 

കുഴിമതിക്കാട് പി . ഒ ., 

കരീപ, കൊല്ലം. 
2 ശ്രീമതി തിലകമ്മ അരവിന്ദ ഭവനം, മാതാവ് 

കുഴിമതിക്കാട് പി. ഒ ., 
കരീപ , കൊല്ലം. 


Son 


4. Master Arjun Ajith do . 
Gaz. No . 43/2018/DTP (Labour). 


387 


30th Oct, 2018 ] 


LABOUR DEPARTMENT 


122 


3. ശ്രീമതി രജനി, ആർ. എസ്. പുത്തൻവിള വീട്, ഭാര്യ 


| (2 ) 


പേരയം, 


ഉമയനല്ലൂർ പി . ഒ. 
- 4. മാസ്റ്റർ അർജ്ജുൻ അജിത്ത് പുത്തൻവിള വീട്, മകൻ 

പേരയം, 

ഉമയനല്ലൂർ പി. ഒ. 
എന്നിവർ മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്ന വ രായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവ സ ത്തി നകം ഈ ആഫീസിൽ 
രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


നമ്പർ സി .- 141 / 2018. 

2018 ആഗസ്റ്റ് 31. 
- GREF - ൽ ജോലി നോക്കി വരവെ മ ര ണമടഞ്ഞ 
ശ്രീ. എം . ഇ . ജോസഫ്, മണപ്പുറത്ത് പുത്തൻപറമ്പിൽ 
ഹൗസ്, പെരിങ്ങര-യുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട 
പരിഹാരം നൽകുന്നതിനായി 5,00, 000 (അഞ്ച് ലക്ഷം രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ട പരിഹാര ആക്ടിലെ 2 ( 1) ഡി വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിത രായി 
പെരി അര മണ പ്പു റത്ത് പുത്തൻ പ റ മ്പിൽ വീട്ടിൽ 
താമസം ( 1) ശീമ തി മറി യാമ്മ ജോസഫ്- ഭാ ര്യ , 
( 2 ) ശ്രീമതി ബിൻ സി ജോസഫ്- മ കൾ, ( 3 ) ശീമ തി 
ബെറ്റി ജോസഫ്-മകൾ, (4 ) ശ്രീ. തോമസ് ജോസഫ്-മകൻ 
എന്നിവർ മാത്രമേ ഉള്ളൂ എന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കേ രള ഗവൺമെന്റ് ഗസറ്റിൽ പര സ്യ പ്പെ ടുത്തി 15 
ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 
തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Office of the Industrial 
Tribunal & Employees 
Compensation 
Commissioner, Kollam . 


( Sd.) 
Employees Compensation 

Commissioner 


നോട്ടീസ് 


( 1) 


നമ്പർ സി .- 432/ 2017. 


2018 ആഗസ്റ്റ് 6. - 


നമ്പർ സി1. - 286 / 2018. 


2018 ഒക്ടോബർ 3. 


- ഡവറായി ജോലി നോക്കി വരവെ അപകടത്തിൽ - സിന്തെറ്റ് ഇൻഡസ്ട്രീസ്, സ്പെസ് ഡിവിഷൻ, 
മരണമടഞ്ഞ ശ്രീ. രതീഷ് ചന്ദ്രന്റെ ആശ്രിതർക്ക് തൊഴിലാളി - കൊച്ചിയുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 13,77,259 ( പതിമൂന്ന് 

അ പ ക ട മു ണ്ടായി മര ണ മടഞ്ഞ ശ്രീ . സജി വർഗ്ഗീസ്, 
ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുനൂറ്റി അൻപത്തി 

പാറക്കാട്ടിൽ വീട്, പാലക്കാമറ്റം, കിങ്ങിണിമറ്റം പി . ഒ .- ന്റെ 

ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
ഒൻപത് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. 

- 6,25, 880 ( ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 

എൺപത് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വകുപ്പ് അ നു സ രിച്ച് നിർ വ ചിച്ച പ്രകാരം ടിയാന്റെ തൊഴിലാ ളി കൾക്കുള്ള നഷ്ട പ രി ഹാര ആക്ടിലെ 
ആശ്രിതരായി കുറുവണ്ണൂർ ഹൗസ്, തലയാർ, കുറ്റൂർ പി. ഒ., 2 ( 1) ( ഡി ) വകുപ്പ് അ നു സ രിച്ച് നിർവചിച്ച പ്രകാരം 
പത്തനംതിട്ട വീട്ടിൽ താമസം (1) ശ്രീ . പി. സി. രാധാകൃഷ്ണൻ 

ടിയാന്റെ ആശ്രിതരായി പാറക്കാട്ടിൽ വീട്, പാലക്കാമറ്റം, 
( പി താ വ്), ( 2 ) ശ്രീമതി സുഷമ രാധാകൃ ഷ്ണ ൻ- മാ താ വ്, 

കിങ്ങിണിമറ്റം പി. ഒ., ഐക്കരനാട് നോർത്ത്, എറണാകുളം 

ജില്ല -682 311- ൽ താമസം (1) ശ്രീമതി ഷൈനി സജി (ഭാര്യ ), 
( 3 ) ശ്രീമതി സന്ധ്യ, ആർ. കൃഷ്ണൻ എന്നിവർ മാത്രമേ 

(2 ) ശ്രീ . സിവിൽ സജി- മെ നറായ മകൻ, ( 3 ) ശീമ തി 
ഉള്ളൂ വെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 

കുഞ്ഞമ്മ വർഗ്ഗീസ്- മാതാവ് എന്നിവർ മാത്രമേഉള്ളൂവെന്നും 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം എന്റെമുമ്പാകെ 

അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 

പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 

സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 

സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 

നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


388 


30th OCT. 2018 ] 


LABOUR DEPARTMENT 


123 


നോട്ടീസ് 


നമ്പർ സി1- 292 / 2018. 

2018 ഒക്ടോബർ 3. 
- കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന്റെ കീഴിൽ 
ജോലി നോക്കി വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി 
മര ണ മടഞ്ഞ ശ്രീ . പി . പി . നസീർ, പുതുക്കാടൻ വീട്, 
മലമുറി, പുല്ലുവഴി പി . ഒ., എറണാകുളം- ന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 1,49 ,268 
( ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരു നൂറ്റി 
അറു പ ത്തി യെട്ട് രൂപ മാത്രം) ഈ ആഫീ സിൽ 
കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി പുതുക്കാടൻ വീട്, മലമുറി, 
പുല്ലു വഴി പി . ഒ ., രായമംഗലം, എറണാകുളം- 683 541 - ൽ 
താമസം (1) ശ്രീമതി മറിയം ബീവി-ഭാര്യ, ( 2 ) ശ്രീ. മുഹമ്മദ് 
റസൽ- മകൻ, ( 3) ശ്രീമതി. ആറ്റപരീത്- മാതാവ് എന്നിവർ 
മാത്രമേ ഉള്ളൂ വെന്നും റിപ്പോർട്ട് ചെയ്തി രി ക്കു ന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസ 
ത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പ രി ഹാ ര തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അ തി നു ശേഷം സമർപ്പിക്കു ന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 

( ഒപ്പ്) 

കമ്മീഷണർ ഫോർ 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

എംപ്ലോയീസ് 
കമ്മീഷണറുടെയും ഇൻഡസ്ട്രിയൽ കോമ്പൻസേഷൻ 

ട്രൈബ്യൂണലിന്റെയും കാര്യാലയം, ആന്റ് ഇൻഡസ്ട്രിയൽ 
ആലപ്പുഴ. 

ട്രൈബ്യൂണൽ. 


നമ്പർ ബി - 552/ 2018. 

2018 ഒക്ടോബർ 9 . 
ഇ . സി . സി . 821/ 2016 . 

- ശ്രീ . കെ . എൽ. ജോയ്, കിടങ്ങൻ ഹൗസ്, ആൽത്തറ, 
പുന്നയൂർക്കുളം പി. ഒ., തൃശ്ശൂർ എന്നയാളുടെ കീഴിൽ ജോലി 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . ദേവസ്സി, കൊള്ളന്നൂർ തറ യിൽ ഹൗസ്, ആന്തൂർ 
വില്ലേജ്, പി. ഒ . മുണ്ടൂർ, തൃശ്ശൂർ എന്നയാളുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 7,68,529 ( ഏഴ് ലക്ഷത്തി 
അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപ 
മാത്രം) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ട പ രി ഹാ ര നിയ മ ത്തിലെ വകു പ്പ് 
2 (1) ( ഡി ) അനുസരിച്ചുള്ള നിർവചന പ്രകാരം ടിയാന്റെ 
ആശിത രായി ( 1) ശീമ തി ഗ സി ദേവ സ്സി - 50 
വയ സ്സ് - ഭാര്യ , ( 2 ) ശീമതി ഗഫി - 29 വയസ്സ്- മ കൾ 
( 3 ) ശീ . ഗീഷ്- 25 വയസ്സ്- മ കൻ എന്നിവർ മാത്രമേ 
ഉള്ളൂ വെന്ന്തൃശ്ശൂർ 3 -ാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള താ ണ് . പരേ ത നായ 

തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസ 
ത്തി നകം ഈ കോടതിയിൽ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 
തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, തൃശ്ശൂർ, 
അയ്യന്തോൾ- 680 003. 


- ( ഒപ്പ്) 
എംപ്ലോയീസ് കോംപൻസേഷൻ 

കമ്മീഷണർ. 


389 


